Regn . No. KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


( 6 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg. No . KL/ TV( N )/634 / 2018- 20 


GOVERNM 


- 


രള 


S 


സർക്കാ 


VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 9 ) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2020 ഫെബ്രുവരി 11 
11th February 2020 

1195 മകരം 28 
28th Makaram 1195 

1941 മാഘം 22 
22nd Magha 1941 


Vol. IX 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Notifications by Heads of Departments 
Commissionerate of Land Revenue 


11th FEB . 2020] 


COMMISSIONERATE OF LAND REVENUE 


1285 


Nilambur Taluk 


മേൽപ്പറ ഞ്ഞ വരെ ചേർത്ത് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 
അവധി കഴിഞ്ഞു വരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


പരസ്യം 
- നമ്പർ ബി3 - 7673 / 2019 . 

2020 ജനുവരി 6. 
നിലമ്പൂർ താലൂക്കിൽ കുറുമ്പലങ്ങോട് വില്ലേജിൽ 
ഹംസ , കാട്ടിക്കുന്നൻ ഹൗസ്, മുട്ടിയേൽ, എരുമമുണ്ട് പി . ഒ. 
എന്ന യാൾ മരിച്ചു പോയെന്നും വിവിധ ആ വ ശ്യ ത്തിന് 
അവകാശസർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ മകൾ 
പാത്തുമ്മ ആക്ക പ്പറ മ്പിൽ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാൻ 17 - 5 - 2019 -ാം തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 
അ വ കാ ശി ക ളായി എട്ട് പേർ മാത്രമാ ണു ള്ള തെന്നും 
അറിവായിരിക്കുന്നു. 
- കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


റഫ് . ഇ2- 14172 / 2019 . 

2020 ജനുവരി 6. 
- ഏറ നാട് താലൂക്കിൽ മഞ്ചേരി വില്ലേജിൽ 
നുർമ ഹൽ വീട്ടിൽ എം . പി . എം . അഹമ്മദ് കുരിക്കൾ 
എന്നയാൾ 24- 10- 1968 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ 
ഭാര്യ ആമിന , കെ . എന്നവർ ഈ ആഫീസിൽ സമർപ്പിച്ച 
അപേക്ഷ യിൻ മേൽ അന്വേഷണം നട ത്തി യ തിൽ താഴെ 
പറ യു ന്ന വരെ അ ന ത രാ വ കാ ശി കളാ യി റിപ്പോർട്ട് 
ചെയ്യപ്പെട്ടിരിക്കുന്നു. 
ക്രമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

- ബന്ധം 


പാത്തുമ്മ 

മകൾ 
സുഹറാബി 
റംലത്ത് 
റജീന 
- നിഷാദ്, കെ . യു . മകന്റെ മകൻ 
ഉബൈദ്, കെ . 
- നഷീബ , കെ . ,, മകൾ 

- ഹിബ ഷെറിൻ, കെ . ,, ,, 
- മേൽപ്പറ ഞ്ഞ വരാണ് മുസ്ലീം പിന്തു ടർച്ചാ വ കാശ 
നിയ മ പ കാരം പരേതന്റെ അ വ കാ ശിക ളെ ന്നു ള്ള തിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പ മുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധ 

പ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാ മൂലം നിലമ്പൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ വരുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല. 
താലൂക്കാഫീസ്, 

( ഒപ്പ്) 
നിലമ്പൂർ. 

തഹശീൽദാർ . 


45 


44 


38 


Tirur Taluk 


1 ആമിന , കെ . 

ഭാര്യ 
2 സൈനബ 

മകൾ 
- സുഹറ 
-- ആയിഷ ലൈല 
5 അഹമ്മദ് ഇസ്മയിൽ കുരിക്കൾ 

മകൻ 
6 ലിയാക്കത്തലി കുരിക്കൾ 
7 മെഹബൂബ്ഹസൻ കുരിക്കൾ 
8 എം . പി. അഹമ്മദ് 
- ഫൈസൽ കുരിക്കൾ മരിച്ച 

മകന്റെ മകൻ 
- 9 എം . പി . എം . മുഹമ്മദ് 

-ഹുസൈൽ 
10 എം . പി. എം . ആമിന 
ഫിജുല 

മകൾ 
11 ആയിഷ ഫർഹ 
12 എം . പി. എ . ഫാത്തിമ 

ഫെബിന 
13 എം . പി . ഫഹദ് ഹസൻ 
കുരിക്കൾ 

മകൻ 
14 ഖദീജ ഫൗസിയ 

മകൾ 
15 എം . പി. ഫരീദ മറിയം 
16 ഉമ്മർ ഫാറൂഖ് കുരിക്കൾ ,, മകൻ 

മേൽപ്പറ ഞ്ഞ വരെ ചേർത്ത് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 
അവധി കഴിഞ്ഞു വരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. 


36 


പരസ്യം 


35 


32 


29 


26 


24 


നമ്പർ ജി1- 15495 / 2019. 

2019 നവംബർ 30. 
-- തിരൂർ താ ലൂ ക്കിൽ നിറ മ രു തൂർ വില്ലേ ജിൽ 
കുഞ്ഞലവി, പരാ യ രത്ത് ഹൗസ്, ഉണ്ണ്യാൽ, നിറമരുതൂർ 
എന്നയാൾ മരിച്ചു പോയെന്നും പരേതന്റെ അവകാശികളെ 
സ്ഥാപിച്ചു കിട്ടു ന്ന തി നായി അ വ കാശ സർട്ടി ഫിക്കറ്റ് 
ആ വ ശ്യ പ്പെട്ടു കൊണ്ട് പരേതന്റെ ഭാര്യ കുഞ്ഞീവി , 
പ രി യാ രത്ത് ഹൗസ് സമർപ്പിച്ച അപേക്ഷയിൻ മേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാൻ 18 - 8 - 2017 -ാം തീയതി മരിച്ചു പോ യെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 2 (രണ്ട്) 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 
ക്രമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


- 


1 


താലൂക്കാഫീസ്, 
ഏറനാട്. 


( ഒപ്പ്) 
തഹശീൽദാർ. 


കുഞ്ഞീവി 
ജലാൽ സാലിഹ് 


ഭാര്യ 
മകൻ 


- 


40 


Gaz . No. 6 /2020 /DTP (CLR ). 


147 


11th FEB . 2020) 


COMMISSIONERATE OF LAND REVENUE 


| 1286 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


- 1 


റംല് 


ഭാര്യ 


മേൽപ്പറ ഞ്ഞ വരാണ് പരേതന്റെ അ വ കാ ശി 
കളെന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പസിദ്ധപ്പെടുത്തി 30 ദിവ സ ത്തിനുള്ളിൽ രേഖാമൂലം 
തിരൂർ തഹ ശീൽദാർ മുമ്പാകെ ഹാജ രാ കേ ണ്ട താ ണ് . 
കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


-- 2 


33 


- 
- 


31 


ഷംല് 

മകൾ 
ഫൈറൂസ്, വി. പി . മകൻ 
ഷഹനാസ് 

മകൾ 
ഫാസിൽ ബാബു , വി . പി . മകൻ 


റഫ് . ജി1- 17161/ 2019 . 


2019 നവംബർ 30. 


- മേൽപ്പറ ഞ്ഞ വരാണ് പരേ ത ന്റെ അ വ കാ ശിക ളെ 
ന്നു ള്ള തിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം തിരൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ വരുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


തിരൂർ താ ലൂ ക്കിൽ തൃക്കണ്ടിയൂർ വില്ലേജിൽ 
ഉത്തമൻ, വി. പി ., കൃഷ് ണ , തൃക്കണ്ടിയൂർ എന്നയാൾ 
മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളെ സ്ഥാപിച്ചു 
കിട്ടുന്നതിനായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേതന്റെ സഹോദരൻ ഉല്ലാസൻ, വി. പി., കൃഷ്ണ, 
തൃക്കണ്ടിയൂർ സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
10 - 1- 2 019 -ാം തീയതി മരിച്ചു പോ യെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 6 ( ആറ്) 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


റഫ്. ജി1- 16951/2019 . 

2019 നവംബർ 28 . 
തിരൂർ താ ലൂ ക്കിൽ മംഗലം വില്ലേ ജിൽ 
സി . കെ . മുഹമ്മദ്, ചക്കാലി കു യിലത്ത് ഹൗസ്, 
വാളമരുതൂർ, കാവഞ്ചേരി പി. ഒ. എന്നയാൾ മരിച്ചുപോയെന്നും 
പരേതന്റെ അവകാശികളെ സ്ഥാപിച്ചു കിട്ടുന്ന തിനായി 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ 
ഭാര്യ കുഞ്ഞീവി എന്ന കുഞ്ഞിമോൾ, ചക്കാലികുയിലത്ത് 
ഹൗസ് എന്നവർ സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
20 - 9 - 2 019 -ാം തീയതി മരിച്ചു പോ യെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 4 ( നാല്) 
പേരാണുള്ളതെന്നുംഅറിവായിരിക്കുന്നു. 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


ഇന്ദിരാദേവി അമ്മ, വി. പി . മാതാവ് 
ഉണ്ണികൃഷ്ണൻ 

സഹോദരൻ 
ഉഷാലക്ഷ്മി, വി. പി. സഹോദരി 
വൽസലകുമാരൻ മാത്തൂർ 
- ഉമാദേവി 
ഉദയൻ, വി . പി. സഹോദരൻ 
ഉല്ലാസ്, വി. പി . 
മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പ മുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം തിരൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ വരുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല. 


6 


- കുഞ്ഞീവി @ കുഞ്ഞിമോൾ ഭാര്യ 
ഹനീഫ 

മകൻ 
മൊയ്തീൻകുട്ടി 
ജലീൽ 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം തിരൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ വരുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


റഫ് . ജി1- 14800 / 2019. 


2019 നവംബർ 28 . 


- തിരൂർ താ ലൂ ക്കിൽ പൊന്മുണ്ടം വില്ലേ ജിൽ റഫ് . ജി1- 14799/ 2019 . 

| 2019 നവംബർ 28. 
കുട്ടിഹസ്സൻ, വി . പി ., വലിയപറമ്പിൽ ഹൗസ്, ആദ്യശ്ശേരി. 

-- തിരൂർ താ ലൂ ക്കിൽ പൊന്മുണ്ടം വില്ലേ ജിൽ 
എന്നയാൾ മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളെ -- സഹീറ , വരിക്കോട്ടിൽ ഹൗസ്, ഇട്ടിലാക്കൽ, പൊന്മുണ്ടം 
സ്ഥാപിച്ചു കിട്ടു ന്ന തിനായി അവകാശ സർട്ടിഫിക്കറ്റ് എന്നവർ മരിച്ചുപോയെന്നും പരേതയുടെ അവകാശികളെ 
ആവ ശ്യ പ്പെട്ടു കൊണ്ട് പരേതന്റെ മകൻ ഫൈറൂസ്, - സ്ഥാപിച്ചുകിട്ടു ന്ന തിനായി അ വ കാശ സർട്ടിഫിക്കറ്റ് 
വലിയപറമ്പിൽ ഹൗസ്, പൊന്മുണ്ടം എന്നയാൾ സമർപ്പിച്ച 

ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ ഭർത്താവ് യൂ നു സ് , 

വാരിക്കോട്ടിൽ ഹൗസ്, പൊന്മുണ്ടം എന്നയാൾ സമർപ്പിച്ച 
അപേക്ഷ യിൻ മേൽ ബന്ധ പ്പെട്ട വില്ലേ ജാ ഫീ സർവഴി 

അപേക്ഷ യിൻ മേൽ ബന്ധ പ്പെട്ട വില്ലേ ജാ ഫീസർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 14 - 7 - 2019 -ാം തീയതി 

അന്വേഷണം നടത്തിയതിൽ ടിയാൾ 14 - 5 -2018 -ാം തീയതി 
മരിച്ചു പോയെന്നും പരേതന്റെ അവകാശികളായി താഴെ 

മരിച്ചു പോയെന്നും പരേതയുടെ അവകാശികളായി താഴെ 
പറയുന്ന 5 ( അഞ്ച്) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. പറയുന്ന 5 (അഞ്ച്) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


148 


11th FEB . 2020] 


COMMISSIONERATE OF LAND REVENUE 


1287 


പേര് 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


- പരേതയുമായുള്ള വയസ് 

ബന്ധം 


ക്രമ 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


ശ്രീനിവാസൻ 


മകൻ 


- 


37 


അപ്പു 


ഭർത്താവ് 


- 


67 


- 3 


ചീരു 


മാതാവ് 


യൂനുസ് വരിക്കോട്ടിൽ ഭർത്താവ് - 44 
ഷസ ഫാത്തിമ , വി. മകൾ 
മുനീർ, വി . 

സഹോദരൻ 
സജ് , വി. 

സഹോദരി 
സുമിയത്ത്, വി. 
മേൽപ്പറ ഞ്ഞ വരാണ് പരേതയുടെ അവകാ ശിക ളെ 
ന്നുള്ളതിന് അവ കാശ സർട്ടിഫിക്കറ്റ് കൊടു ക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം തിരൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാ കേ ണ്ട താ ണ്. അ വധി 
കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ വരുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല. 


- മേൽപ്പറഞ്ഞവരാണ് പരേതയുടെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പ മുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം തിരൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ വരുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല. 


റഫ് . ജി1- 14801/ 2019. 


2019 നവംബർ 28 . 


റഫ് . ജി1- 17206 / 2019. 

2019 നവംബർ 29. 
തിരൂർ താ ലൂ ക്കിൽ തൃക്കണ്ടിയൂർ വില്ലേ ജിൽ 
കുട്ടിശങ്കരൻ, ഗ്രീഷ്മ നിവാസ്, തൃക്കണ്ടിയൂർ, തിരൂർ എന്നയാൾ 
മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളെ സ്ഥാപിച്ചു 
കിട്ടുന്നതിനായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പത്തേന്റെ മകൻ സുധീഷ് ശങ്കർ, ഗ്രീഷ്മ നിവാസ്, തൃക്കണ്ടിയൂർ 
എന്നയാൾ സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയ തിൽ ടിയാൻ 
13 - 11 - 2 019 -ാം തീയതി മരിച്ചു പോ യെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 4 ( നാല്) 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
ക്രമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


- തിരൂർ താ ലൂ ക്കിൽ പൊന്മുണ്ടം വില്ലേജിൽ 
കുഞ്ഞിമുഹമ്മദ് ഹാജി, ഒളകര ഹൗസ്, പാൻമുണ്ടം 
എന്നയാൾ മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളെ 
സ്ഥാപിച്ചുകിട്ടു ന്ന തിനായി അ വ കാശ സർട്ടി ഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ മകൻ സമീർ അലി, 
ഒളകര ഹൗസ്, പൊന്മുണ്ടം എന്നയാൾ സമർപ്പിച്ച് 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 16 - 9 - 2001 -ാം തീയതി 
മരിച്ചു പോയെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്ന 6 ( ആറ്) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


പേര് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


| 1 ഒളകര ഹസ്സൻ 


മകൻ 


വിലാസിനി 

ഭാര്യ 
ഗ്രീഷ്മ 

മകൾ 
സുഷമ കുട്ടിശങ്കരൻ 
- സുധീഷ് ശങ്കർ 

മകൻ 
മേൽപ്പറ ഞ്ഞ വരാണ് പരേ ത ന്റെ അ വ കാ ശി ക ളെ 
ന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം തിരൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ വരുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല. 


പാത്തുമോൾ 


മകൾ 


ഹമീദു 


മകൻ 


- ആയിഷുമ്മു 


മകൾ 


- സിദ്ധിഖ്, ഒ . 


മകൻ 


6 


സെമീറലി 


റഫ് . ജി1- 16852/ 2019. 

2019 നവംബർ 28 . 
തിരൂർ താ ലൂ ക്കിൽ ഒഴൂർ വില്ലേ ജിൽ കൗസല്യ, 
കാരപ്പറമ്പത്ത് ഹൗസ്, ഓമച്ചപ്പുഴ പി . ഒ . എന്നവർ 
മരിച്ചുപോയെന്നും പരേതയുടെ അവകാശികളെ സ്ഥാപിച്ചു 
കിട്ടു ന്ന തിനായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട്പരേതയുടെമകൻ ശ്രീനിവാസൻ, അടിപറമ്പിൽ ഹൗസ്, 
കരിങ്കപ്പാറ എന്നയാൾ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അ ന്വേ ഷണം 
നട ത്തി യ തിൽ ടിയാൾ 12 - 1 - 2 017 -ാം തീയതി മരിച്ചു 
പോയെന്നും പരേതയുടെ അവകാശികളായി താഴെ പറയുന്ന 
3 (മൂന്ന്) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


- മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം തിരൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്, 
തിരൂർ. 


( ഒപ്പ്) 
തഹശീൽദാർ. 


149 


